| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


ക 


WMENT OF Y 


we 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th April 2011 
2011 ഏപ്രിൽ 26 
6th Vaisakha 1933 
1933 വൈശാഖം 6 


നമ്പർ 


PART III 
Stores Purchase 


Health Services Department 


ദർഘാസ് പരസ്യം 


- നമ്പർ ബി2/ 8983/ 2010 . 


2011 ഏപ്രിൽ 5. 


ആലപ്പുഴ വ ാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 2011 - 12 കാലയളവിൽ ബഡ് (വെള്ള) 800 ഗ്രാം 
പാക്കറ്റ് 
( ഗവൺമെന്റ് അനുശാസിക്കുംവിധം 

ഗുണമേന്മ 

ഉള്ളതായി 
രിക്കണം) വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ടെ റുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെ റിന്റെ ഉദ്ദേശ മൂല്യം 25,66,080 
ആണ്. 
ടെ ര 

ഫോറം - ആവശ്യമുള്ളവർ 

അതിന്റെ 

വിലയായ 
- 3,900 + വില്പന നികുതിയും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 2,000 + വിൽപ്പന നികുതിയും 5- 5 - 2011 വ്യാഴാഴ്ച പകൽ 3 മണി 
വരെ ഈ ആശുപ്രതി ഓഫീസിൽ അടച്ച് ടെ ർ ഫോറം വാങ്ങാവുന്നതും പൂരിപ്പിച്ച മുദ്രവച്ച ടെ റുകൾ 
6-5 - 2011 വെള്ളിയാഴ്ച പകൽ 11 മണി വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 1. 30 - ന് ടെ ര 
സമർപ്പിച്ചവരുടെയോ 

അധികാരപ്പെടുത്തിയവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ ടെ ർ തുറക്കുന്നതുമാണ്. 

- ടെ ർ നിബന്ധനപ്രകാരം കരാറുകാർ ടെ റിനൊപ്പം ഈ സ്ഥാപനത്തിന്റെ പരിധിയിലുള്ളബന്ധപ്പെട്ട ആശുപ്രതി 
അധികാരികൾ കരാറുകാരന്റെ പേരിൽ ആഹാര സാധനങ്ങൾ വിൽക്കുവാൻ വേ പി . എഫ്. എ . നിയമപ്രകാരം 
നൽകിയ ലൈസൻസ് ഹാജരാക്കേ താണ്. 
ടെ റിനൊപ്പം 

ടെ ര - തുകയുടെ 

1 % വരുന്ന 

തുക 
( നിരതദ്രവ്യം) ബാങ്ക് ഡാം , സ്റ്റോർ പർച്ചേയ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന പ്രകാരമുള്ള താൽക്കാലിക കരാർ 


- 100 - ന്റെ മുദ്രപത്രത്തിൽ സമർപ്പിക്കേ തുമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ആഹാര സാധനങ്ങൾ നൽകുന്നതിന് നില 
വിലുള്ള എല്ലാ നിയമങ്ങളും കരാറുകാരൻ പാലിക്കേ താണ്. 

- മേൽപ്പറഞ്ഞ ആഹാര സാധനം വിതരണം ചെയ്യുവാൻ ഉത്തരവ് ലഭിക്കുന്ന കരാറുകാരൻ ടെ ർ തുകയുടെ 5 % 
വരുന്ന തുക സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നൽകേ തും അതിനോടൊപ്പം വിതരണം സുഗമമായി നടത്തുന്നതിനുള്ള 
കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ നൽകേ തുമാണ്. 

കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ആശുപ്രതി അധികാരികളിൽനിന്നും പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


സൂപ ിന്റെ കാര്യാലയം, 
മെഡിക്കൽ കോളേജ് ആശുപത്രി, 
ആലപ്പുഴ. 


( ഒപ്പ്) 
സൂപ . 


